Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009-2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVERNA 


ാർ 


" 


WMMENT OF ME 


ലണa 
N 


( 9 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


14th September 2010 
2010 സെപ്റ്റംബർ 14 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


) 36 


വാല്യം 55 


23rd Bhadra 1932 

1932 ഭാദം 23 


നമ്പർ 


DEPARTMENT OF INDIAN SYSTEMS OF MEDICINE 

NOTIFICATION 
No. E3 - 8640/2010 . 

- 3rd August 2010 . 
The following Officers are selected for promotion to the category of Senior Superintendent for the year 2010 in the 
Department of Indian Systems of Medicine by the Departmental Promotion Committee (Lower) held on 
22 - 7 - 2010 and approved by the Government. 
| 1 . Sri K . Jyothi 

2. Sri P. V . Thomas 
Indian Systems of Medicine , DR. ANITHA JACOB , Thiruvananthapuram. 

Director 


എൻ. സി . സി. ഡിപ്പാർട്ടുമെന്റ് 

- ദർഘാസ് പരസ്യം 
നമ്പർ 515 / പി2- പബ്/2010/എൻ. സി. സി. 2010 ആഗസ്റ്റ് 30. 

എൻ. സി . സി . ഡയറക്ടറേറ്റ് ( കേരളവും ലക്ഷദ്വീപും), സംസ്ഥാന വിഭാഗം വകുപ്പിന്റെ ടെമ്പോ ടാക്സസ് ജീപ്പ് 
KL 01 - D - 3292 (1993 ) 

മോഡൽ വാഹനം 7 - 10 - 2 010 

പകൽ 
11 മണിക്ക് തിരുവനന്തപുരം എൻ. സി. സി ഡയറക്ടറേറ്റിന്റെ കോമ്പൗണ്ടിൽവച്ച് പരസ്യമായി ലേലം ചെയ്തു കൊടുക്കുന്നതാണ്. 


ലേലത്തോടൊപ്പം മുദ്രപതിച്ച ടെണ്ടറുകളും ക്ഷണിച്ചു 
കൊള്ളുന്നു . മുദ്ര പതിപ്പിച്ച ടെണ്ടറുകൾ 6 - 10 - 2010 - ന് 
വൈകുന്നേരം 5 മണിവരെ നേരിട്ടോ തപാൽ മുഖേനയോ 
സ്വീകരിക്കുന്നതാണ്. 5 മണിക്കുശേഷം തപാലിൽ വരുന്ന 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . മുദ്ര 
പതിച്ച ടെണ്ടറുകൾ ഉൾക്കൊള്ളുന്ന കവറിന്റെ പുറത്ത് 
എൻ. സി . സി. ഡയറക്ടറേറ്റ് ( കേരളവും ലക്ഷദ്വീപും) വകുപ്പു 
വക ടെമ്പോ ടാക് സ് ജീപ്പ് KL 01 - D - 3292 ( 1993 ) 
വാങ്ങുന്നതിനുള്ള ടെണ്ടർ എന്ന്ആലേഖനം ചെയ്തിരിക്കണം. 
ടെണ്ടറുകൾ ഡെപ്യൂട്ടി ഡയറക്ടർ, ജനറൽ എൻ. സി. സി . 
ഡയറക്ടറേറ്റ് ( കേരളവും ലക്ഷദ്വീപും) സംസ്ഥാന വിഭാഗം, 
വഴുതക്കാട്, തിരുവനന്തപുരം- 10 എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. പരസ്യ ലേലത്തിനുശേഷം നേരത്തെ 
ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ തുറക്കുകയും ലേലത്തിൽ വിളിച്ച് 
തുകയോ ടെണ്ടറിൽ ലഭിച്ച തുകയോ ഏതാണ് കൂടുതൽ എന്ന് 
പരിശോധിച്ചതിനുശേഷം ആ തുകയ്ക്ക് താൽക്കാലികമായി 
ലേലം ഉറപ്പിക്കുന്നതുമാണ്. 

ടെണ്ടർ നൽകുന്ന ആർക്കും ലേലത്തിൽ 
പങ്കെടുക്കാവുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് ടെണ്ടർ 
നൽകിയിരിക്കണമെന്നും നിർബന്ധമില്ല. 

- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
തുടങ്ങുന്നതിനു മുമ്പായി 1,000 ( ആയിരം) രൂപ മാത്രം 
നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ നൽകുവാൻ 
ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി 1,000 ( ആയിരം ) രൂപയുടെ 
ബാങ്ക് ഡാഫ്റ്റ് എസ്. ബി . ടി . വെള്ളയമ്പലം ബ്രാഞ്ചിൽ 
മാറ്റത്തക്ക വിധം പബ്ളിസിറ്റി ലെയ്സൺ ഓഫീസർ, 
എൻ. സി . സി . ഡയറക്ടറേറ്റ് ( കേരളവും ലക്ഷദ്വീപും) 
സംസ്ഥാന വിഭാഗം, തിരുവനന്തപുരം- 10 എന്ന വിലാസത്തിൽ 
ടെണ്ടറിനോടൊപ്പം അയയ്ക്കേണ്ടതാണ്. 

ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ 
ടെണ്ടർ നൽകുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻ തന്നെ ലേലത്തുകയുടെ 
25 ശതമാനം അടയ്ക്കേണ്ടതും ബാക്കി തുകയും വിൽപ്പന 
നികുതിയും ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ് ലഭിച്ച് 
15 ദിവസത്തിനകം അടയ്ക്കേണ്ടതുമാണ്. ടെണ്ടർ 
സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം 
ലേലം കഴിഞ്ഞാലുടൻ മടക്കി കൊടുക്കുന്നതാണ്. 
- ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിൽ 
മുതൽ കൂട്ടുന്നതും. വാഹനം പുനർ ലേലം 
ചെയ്യുന്നതുമായിരിക്കും. പുനർലേലത്തിൽ എന്തെങ്കിലും 
നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ ലേലക്കാരനിൽ നിന്നും 
ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് മുൻ 
ലേലക്കാരന് അവകാശമില്ലാത്തതുമാണ്. 

നിരതദ്രവ്യമില്ലാത്ത ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . 
ലേലം/ ടെണ്ടർ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ പ്രവർത്തി 
ദിവസങ്ങളിൽ രാവിലെ 10 .15 മണി മുതൽ വൈകുന്നേരം 
5 മണി വരെ തിരുവനന്തപുരം എൻ. സി. സി. ഡയറക്ടറേറ്റിലെ 
പബ്ളിസിറ്റി ലെയ്സൺ ഓഫീസറുടെ അനുവാദത്തോടുകൂടി 
വാഹനം പരിശോധിക്കാവുന്നതാണ്. എന്നാൽ പ്രത്യേകിച്ച് 
കാരണമൊന്നും കാണിക്കാതെ ലേലം ഭാഗികമായോ 
പൂർണ്ണമായോ നിർത്തിവയ്ക്കുന്നതിന് താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്അധികാരം ഉണ്ടായിരിക്കും. 


എൻ. സി . സി . ഡയറക്ടറേറ്റ് - റ്റി . കെ . മുരളി, 
( കേരളവും ലക്ഷദ്വീപും) 

| ബ്രിഗേഡിയർ, 
സംസ്ഥാന വിഭാഗം, 

( ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ, 
തിരുവനന്തപുരം. 

എൻ. സി . സി .). 


